Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


ROVERNM 


10 


സ 


- 


MENT OF 
न्याव अवत 


OF KERU 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LIV 


10th November 2009 

2009 നവംബർ 10 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


44 


വാല്യം 54 


നമ്പർ 


19th Karthika 1931 
1931 കാർത്തികം 19 


PART III 
Labour Department 


നോട്ടീസ് 


44 


44 


| 2 ദേവകി, 

- ഭാര്യ 
മങ്കാത്ത്ഹൗസ്, 
കാഞ്ഞിരക്കോട്, 
കുമരനെല്ലൂർ പി . ഒ., 

തൃശ്ശൂർ. 
- 3 അർജുൻ ജോഷി ടി 

മകൻ 
-- മനു മോഹൻ 
5 ശുഭ കൃഷ്ണ - ടി. 

മകൾ 


ടി 


നമ്പർ എ . 163 / 2009. 

2009 സെപ്റ്റംബർ 29. 
| WCC 496 /2002. 
- ശ്രീ . പി . പി . ശങ്ക രൻ, പുത്തൻ പു ര ക്കൽ ഹൗസ്, 
കാഞ്ഞിരക്കോട് പി . ഒ., വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ല എന്ന 

തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി 20- 9 -2008 - ൽ മരണമടഞ്ഞ ശ്രീ . മോഹനൻ 
എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി ദി നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, തൃശ്ശൂർ, 
1,27,322 രൂപ ( ഒരുലക്ഷത്തി ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി 
ഇരുപത്തിരണ്ട് രൂപ മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അ നു സ രിച്ച് നിർ വ്വ ചിച്ച പ്രകാരം മ ര ണ മ ട ഞ്ഞ 
ശ്രീ . മോഹനന്റെ ആശ്രിതരായി 
കമ പേരും 

മരണപ്പെട്ട് വയസ്സ് 
നമ്പർ മേൽവിലാസവും കക്ഷിയുമായുള്ള 

ബന്ധം 
(2) 

(3 ) 


എന്നിവർ മാത്രമേഉള്ളൂവെന്ന്വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അന്വേ ഷണം നടത്തി അറി യിച്ചിട്ടു ണ്ട് . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 

ക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . 
അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നും തന്നെ 
പരിഗണിക്കുന്നതല്ല. 

- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

കമ്മീഷണർ ഫോർ 
കമ്മീഷണറുടെ കാര്യാലയം, വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർകമ്മീഷണർ). 


- 


75 


1 കുഞ്ചി, 

അമ്മ 
മങ്കാത്ത്ഹൗസ്, 
കാഞ്ഞിരക്കോട്, 
കുമരനെല്ലൂർ പി. ഒ ., 
തൃശ്ശൂർ. 


Gaz . 44/2009/DTP (Labour). 


10th Nov. 2009 ] 


LABOUR DEPARTMENT 


9ം 


പരിഗണിക്കുന്നതല്ല . 


നോട്ടീസ് 


( 1) 


നമ്പർ ഡബ്ളൂ 


. സി . സി. 53/ 2005. 


2009 ഒക്ടോബർ 12 . 


2009 ഒക്ടോബർ 8. 


നമ്പർ സി . 214 / 2009. 

| WCC 45 / 2009. 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ( വളാഞ്ചേരി 
ഇലക്ട്രിക്കൽ സെക്ഷൻ) എന്ന തൊഴിലുടമയുടെ കീഴിൽ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 28- 10 - 2007 -ാം 
തീയതി മരണമടഞ്ഞ ശ്രീ .മുഹമ്മദ്കുട്ടി എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് 
ഇല ക് ടി സിറ്റി ബോർഡ് 2, 99, 840 രൂപ (രണ്ട് ലക്ഷത്തി 
തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റിനാൽപ്പത് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേ 
ഷൻ ആക്ടിലെ 2 ( 1) ( ഡി) വകുപ്പ് അനുസരിച്ച് നിർവ്വ 
ചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . മുഹമ്മദ്കുട്ടിയുടെ ആശ്രിത 
യായി ശ്രീമതി സാറ - ഭാര്യ 43 വയസ്സ് എന്നവർ മാത്രമേ 
ഉള്ളൂ വെവന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അ ന്വേ ഷണം നടത്തി അറിയിച്ചിട്ടു ണ്ട് . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 

ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴു വൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷം ലഭിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ ഒന്നും തന്നെ 
പരിഗണിക്കുന്നതല്ല. 


പാലക്കാട് ജില്ലയിലെ ഗാന്ധിസേവ സദൻ, പി. ഒ. പേരൂർ, 
ശ്രീമതി ആയി ഷു മ്മ യുടെ ഉടമസ്ഥതയിലുള്ള കെ .എൽ. 
09 - ബി - 4894 എന്ന ലോറി യിൽ ഡവറായി ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 2 - 2 - 2005 -ാം തീയതി 
മരണമടഞ്ഞ ശ്രീ . കാസിംഎന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായിരൂപ 6,32,510 ( ആറുലക്ഷത്തി 
മുപ്പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ്റിപത്ത് രൂപ മാത്രം) ഓറിയന്റൽ 
ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, പാലക്കാട് ശാഖ ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച 
പകാരം മര ണ മടഞ്ഞ ശീ . കാസിമിന്റെ ആശിത രായി 
( 1) മുഹമ്മദ് മൊയ്തീൻ - പിതാവ്, (2 ) സുബൈദ - മാതാവ്, 
( 3 ) സഹീദ - സഹോദ രി , ( 4 ) റസിയ - സഹോദ രി , 
(5 ) സുനീറ - ഭാര്യ , ( 6) അർഫാത്ത് - മൈനറായ മകൻ, 
(7 ) അർഫാന - മൈനറായ മകൾ എന്നിവർ മാത്രമേഉള്ളൂവെന്ന് 
ചിറ്റൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുംഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ മുഴു വൻ 
തുക യും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡബ്ളൂ 


. സി . സി . 46/ 2007. 


2009 ഒക്ടോബർ 8. 


ഒറ്റ പ്പാലം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അ പകടമുണ്ടായി 10 - 9 - 2006 -ാം തീയതി മരണമടഞ്ഞ 
ശ്രീ . വിജയൻ എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമബോർഡ്രൂപ 
1, 82,862 ( ഒരു ലക്ഷത്തിഎൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി 
അറുപത്തിരണ്ട്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . വിജയന്റെ 
ആശിതരായി (1) വേലാ യു ധൻ - അച്ഛൻ 70 വയസ്സ്, 
( 2) ദേവകി - അ മ്മ 65 വയസ്സ്, (3 ) ജാനകി - ഭാര്യ 
25 വയസ്സ്, ( 4) കുമാരി വിസ്മയ - മൈനർ മകൾ, (5 ) മാസ്റ്റർ 
വിവേക്- മൈനറായ മകൻ, (6) സരോജിനി - അവിവാഹിത 
യായ സഹോദരി, 40 വയസ്സ് എന്നിവർ മാത്രമേഉള്ളൂവെന്ന് 

ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുംഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ മുഴു വൻ 
തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത ര ണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 


നമ്പർ സി. 338 / 2009. 

2009 ഒക്ടോബർ 19. 
സിംഗപ്പൂരിലെ എക്സിക്യൂട്ടീവ് ഷിപ്പ്മാനേജ്മെന്റ് പ്രൈവറ്റ് 
ലിമിറ്റഡ് എന്ന തൊഴി ലു ട മയുടെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 30- 3 -2009 -ാം തീയതി 
മരണമടഞ്ഞ ശ്രീ . രാജീവ് ശശിധരൻ എന്ന തൊഴിലാളിയുടെ 
ആശിതർക്ക് നഷ്ട പ രി ഹാരം നൽകു ന്ന തി നായി 
എക്സിക്യൂട്ടീവ് ഷിപ്പ്മാനേജ്മെന്റ് പവറ്റ് ലിമിറ്റഡ്, കൊച്ചി 
ലെയ്സൺഓഫീസ്, കൊച്ചിൻ മറൈൻ ഡ്രൈവ് 4,36,940 രൂപ 
( നാലു ലക്ഷത്തിമുപ്പത്തിആറായിരത്തി തൊള്ളായിരത്തി 
നാൽപ്പതു രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അ നു സ രിച്ച് നിർ വ്വ ചിച്ച പ്രകാരം മ ര ണ മടഞ്ഞ 
ശ്രീ . രാജീവ് ശശിധരന്റെആശ്രിതരായി (1) ശ്രീ . ശശിധരൻ - 
അച്ഛൻ, ( 2 ) ശീമതി എം . മീരാ ദേവി - അ മ്മ , 
( 3 ) കുമാരി എസ്. ഗീത - അവിവാഹിതയായ സഹോദരി 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് പാലക്കാട്മൂന്നാം സർക്കിൾ 
അ സി സ്റ്റന്റ് ലേബർ ഓഫീസർ അ ന്വേ ഷണം നടത്തി 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് അവകാശ 
പ്പെടാവുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം 
യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻതുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക് മെൻസ് 


